c 


Regn . No . KERBIL / 2012/ 45073 

dated 5 -9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
- KL /TV( N )/ 634/2012-14 


GOVERN 


കേര 


രള സർ 


രക്കാർ പ 


WIMENT 
O 


OF KERA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No. 1 41 


THIRUVANANTHAPURAM , TUESDAY 

- തിരുവനന്തപുരം, ചൊവ്വ 


15th October 2013 
2013 ഒക്ടോബർ 15 
23rd Aswina 1935 
| 1935 ആശ്വിനം 23. 


വാല്യം 2 ) 


നമ്പർ ) 


PART III 
Commissionerate of Land Revenue 


- ഓരോ ജമാബന്തിആഫീസർമാരും അവരവരുടെ താലൂക്ക് 
പരിധിയിൽപ്പെട്ട വില്ലേജാഫീസുകളിൽ ജമാബന്തി പരിശോധന 
നടത്തുന്നതിനുള്ള നടപടിക്രമം തയ്യാറാക്കി ഗസറ്റ് വിജ്ഞാപനം 
നടത്തി ആയതിന്റെ പകർപ്പ് ഈ കാര്യാ ല യ ത്തിൽ 
ലഭ്യമാക്കേണ്ടതാണ്. മുൻ വർഷങ്ങളിൽ പൂർത്തീകരിച്ചിട്ടില്ലാത്ത 
പരിശോധന കൂടി ഇതോടൊപ്പം പൂർത്തീകരിക്കേണ്ടതാണ്. 
കളക്ടറേറ്റ്, 

( ഒപ്പ്) 
ഇടുക്കി. 

ജില്ലാ കളക്ടർ. 


IDUKKI DISTRICT 
ഇടുക്കി ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ. ശ്രീ . അജിത്ത് പാട്ടീൽ, ഐ . എ . എസ്.) 
നമ്പർ ജെ 4 - 32401/ 2013. 

- 2013 സെപ്റ്റംബർ 7. 
വിഷയം: - ജമാബന്തി- 2012- 13 സാമ്പത്തിക വ ർ ഷ ര ത്ത 

ഇടുക്കി ജില്ലയിലെ വില്ലേജാഫീസുകളിലെ 
ജ മാ ബ ന്തി ആഫീസർമാരെ നിയമിച്ച് 

ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
- ഇടുക്കി ജില്ലയിലെ എല്ലാ വില്ലേജാഫീസുകളിലെയും 2012 - 13 
സാമ്പത്തിക വർഷത്തെ ജമാബന്തി പരിശോധന 2013 ഒക്ടോബർ 
മാസം 31 -ാം തീയതിക്കുമുമ്പായി പൂർത്തീകരിക്കേണ്ടതാണ്. 
ആയതിലേക്ക് ഓരോ താലൂക്കിലേയും ജമാബന്തിആഫീസർമാരെ 
ചുവടെ ചേർക്കുംവിധം നിയമിച്ച്ഉത്തരവാകുന്നു . 
താലൂക്ക് 

ജമാബന്തിഓഫീസർ 
പീരുമേട് 

ഡെപ്യൂട്ടി കളക്ടർ( ആർ. ആർ.) 
ഉടുമ്പൻചോല . 

ഡെപ്യൂട്ടികളക്ടർ(എൽ. ആർ.) 
തൊടുപുഴ 

സബ് കളക്ടർ, ഇടുക്കി 
ദേവികുളം 

റവന്യൂ ഡിവിഷണൽഓഫീസർ, 
ദേവികുളം 


